Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


SS 
- 
കര 


GOVERN 


രള 
സം 


0ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 11 
11th November 2014 

1190 തുലാം 25 
25th Thulam 1190 
1936 കാർത്തികം 20 
20th Karthika 1936 


Vol. III 


No . 


Thiruvananthapuram, 

Tuesday 


PART III 
Co-operative Department 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


[ ഹാജർ: ശ്രീ . സി. സി . തോമസ്) 


നമ്പർ എ . ഇ .എൽ. 3880/ 13 / കെ . ഡിസ്. 


2014 സെപ്റ്റംബർ 20. 


വിഷയം : - സഹകരണവകുപ്പ് വെള്ളിയാമറ്റം വനിത സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 319 - സമാപ്തീകരണം 

- പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 9- 6- 201 - ലെ എസ്. സി. റ്റി. എം / 2682/ 2009-ാം 

നമ്പർ ഉത്തരവ്. 
(2 ) സംഘം ലിക്വിഡേറ്ററുടെ 29 - 8- 2014 - ലെ ബി / 457/ 2009 -ാം നമ്പർ നടപടിക്രമം. 
(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തൊടുപുഴയുടെ 30 - 8- 2014 - ലെ ബി / 457/ 09 -ാം നമ്പർ കത്ത്. 


- ഐ 319 -ാം നമ്പർ വെള്ളിയാമറ്റം വനിത സഹകരണ സംഘം പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ കേരള സഹകരണ 
നിയമം വകുപ്പ് 71(1) പ്രകാരം സംഘം പ്രവർത്തനം സമാപ്തീകരണത്തിന് സൂചന (1) മുഖേന ഉത്തരവാകുകയും തൊടുപുഴ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . 
തുടർന്ന് ലിക്വിഡേറ്റർ 29 - 12 - 2011 - ൽ ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. 

സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായതായി സൂചന ( 2) പ്രകാരം ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്യുകയും 
കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ആയത് 
തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) സൂചന (3) പ്രകാരം ശുപാർശ ചെയ്തു സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 
Gaz. No. 44 /2014 /DTP ( Co - operative ). 

247 


11th Nov. 2014] 


CO -OPERATIVE DEPARTMENT 


230 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചു 
ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംഘത്തിൽ നിലവിൽ ആസ്തി ബാധ്യതകൾ യാതൊന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് ( 74 ) പ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഐ 319 -ാം നമ്പർ വെള്ളിയാമറ്റം വനിത സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹ ക രണ നിയമം ചട്ടം 70 അനു ശാ സിക്കു വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
നശിപ്പിക്കാവുന്നതുമാണ്. 


- ക്ലിപ്തം നമ്പർ ഐ . 319 -വെള്ളിയാമറ്റം വനിതാ സഹകരണസംഘം 

ലിക്വിഡേറ്ററുടെ നടപടിക്രമത്തിന്റെ പകർപ്പ് 


നമ്പർ ബി .457 / 2009. 


2014 ആഗസ്റ്റ് 29 . 


വിഷയം: - സമാപ്തീകരണം - വെള്ളിയാമറ്റം വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ .319 - സം ഘത്തിന്റെ 

രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് (74 ) പ്രകാരം റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്യുന്നത് - 
സംബന്ധിച്ച്. 


സൂചന :- (1) ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 9-6- 2011- ലെ എസ്. സി. റ്റി. എം / 2682/2009-ാം നമ്പർ 

ഉത്തരവ്. 
- (2) ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 29-5-2014- ലെ എ . ഇ .എൽ. 3880/ 13 -ാം നമ്പർ ഉത്തരവ്. 
(3) ലിക്വിഡേറ്ററുടെ 27- 8- 2014 - ലെ 11 -ാം നമ്പർ തീരുമാനം. 


ഐ . 319 -വെള്ളിയാമറ്റം വനിത സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ സൂചന 1 
പ്രകാരം നിയമിച്ച് ഉത്തരവാകുകയും 29- 12 - 2011- ൽ ചാർജ്ജടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ ചാർജ്ജ് എടുക്കുമ്പോൾ 
സംഘത്തിന്റെ യാതൊരു വിധ കണക്കു പുസ്തകങ്ങളും രേഖകളും ലഭ്യമാ യി രു ന്നില്ല . തുടർന്ന് സംഘത്തിനെതിരായും 
അനുകൂലമായും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് 2 മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ക്ലെയിം നോട്ടീസ് 
പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആരിൽനിന്നും ക്ലെയിം ലഭ്യമായിട്ടില്ല . സംഘത്തിന്റെ രേഖകൾ 
യാതൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന്റെ തൊടുപുഴ മെയിൻ ബ്രാഞ്ചിൽ നിന്നും 14- 12 - 2012 
തീയതിയിലെ സ്ഥിരീകരണ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് സംഘത്തിന്റെ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 


ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കിപത്രം ചുവടെ ചേർക്കുന്നു. 


ബാക്കിപത്രം 29 - 12 - 2011 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


തുക 


ഇനം 


തുക 


ജില്ലാ ബാങ്കിൽ നിക്ഷേപിച്ചത് (എസ്. ബി. 4489) 


2,150 


സംഘത്തിൽ നിന്നും കൊടുക്കേണ്ടവ 
ചീഫ് പാമോട്ടർ അഡ്വാൻസ് 


1, 204 


അറ്റലാഭം 


946 


ആകെ 


2, 150 


ആകെ 


2 , 150 


- സംഘത്തിന്റെ ചീഫ് പാമോട്ടറുടെ പേരിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന്റെ തൊടുപുഴ മെയിൻ ബ്രാഞ്ചിലുള്ള 
എസ്. ബി . 4489 -ാം നമ്പർ നിക്ഷേപം ? 2,211 പിൻവലിച്ച് ലിക്വിഡേറ്ററുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. നിയമ പ്രകാരം 
അടയ്ക്കുവാനുള്ള ലിക്വിഡേഷൻ ചാർജ്ജ് ? 332 ട്രഷറി അക്കൗണ്ടിലും കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ? 111 ഇടുക്കി ജില്ലാ 
സഹകരണ ബാങ്ക് തൊടുപുഴ മെയിൻ ശാഖയിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലും അടച്ചിട്ടുണ്ട്. 


ബാധ്യതകൾ തിരിച്ച് കൊടുക്കുവാൻ മതിയായ ആസ്തികൾ പിരിച്ചെടുക്കുവാനുള്ള ലിക്വിഡേറ്ററുടെ ശ്രമങ്ങളെല്ലാം 
വിഫലമായതിനാൽ കൊടുത്ത് തീർക്കുവാൻ സാധിക്കാതെ ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും പിരിച്ചെടുക്കാൻ സാധിക്കാത്ത 
ആസ്തികൾ എഴുതി തള്ളുന്നതിനും, നിക്ഷേപ ഇനത്തിൽ മിച്ചമുള്ള ? 1, 768 കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ അടയ്ക്കുന്നതിനും 
അനുമതി ലഭിക്കുന്നതിനായി, ജോയിന്റ് രജിസ്ട്രാറോട് അപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ആയതിന് അനുമതി ലഭിക്കുകയും 
ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷന്റെ ഭാഗമായുള്ള സംഘത്തിന്റെ കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ . ഇ .എൽ. 
ആഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ 27 - 8- 2014 വരെയുള്ള വരവ് ചെലവ് കണക്ക് ചുവടെ 
ചേർക്കുന്നു . 


248 


11th Nov . 2014 ] 


CO - OPERATIVE DEPARTMENT 


231 


വരവ് ചെലവ് കണക്ക് 29 -12- 2011 മുതൽ 27 -8 -2014 വരെ 


വരവ് 


ചെലവ് 


തീയതി 


ഇനം 


തുക 


ഇനം 


തുക 


ഫോളിയോ ചാർജ്ജ് 


11 


31-3-2012 നിക്ഷേപം പിൻവലിച്ചത് (എസ്. ബി. 4489) 11 

ആകെ 

ആകെ _ 11 _ 
29- 9- 2012 പലിശ വരവ് (എസ്. ബി . 4489 ) - 

43 


ആകെ 

- 


11 


ജില്ലാ ബാങ്കിൽ നിക്ഷേപിച്ചത് (എസ്. ബി . 4489) 43 


ആകെ 


ആകെ - 


43 


6 - 5 - 2013 


29 


പലിശ വരവ് (എസ്. ബി . 4489 ) 

29 
നിക്ഷേപം പിൻവലിച്ചത് (എസ്. ബി . 4489 ) 2211 


- ജില്ലാ ബാങ്കിൽ നിക്ഷേപിച്ചത് 
ലിക്വിഡേറ്ററുടെ പേരിൽ നിക്ഷേപിച്ചത് 


2211 


ആക 


2240 


അക 


2240 


4 - 6 - 2013 


നിക്ഷേപം പിൻവലിച്ചത് 


443 


332 


ലിക്വിഡേഷൻ ചാർജ്ജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


111 


ആകെ 


443 


ആകെ 


443 


12 - 2 - 2014 


നിക്ഷേപം പിൻവലിച്ചത് 


1768 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


1768 


ആകെ 


1768 


ആകെ 


1768 


27 - 8 - 2014 തീയതിയിലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


തുക 


ഇനം 


തുക 


അറ്റനഷ്ടം 


2150 


അഡ്വാൻസ്ഡബൈ 
ചീഫ് പാമോട്ടർ അഡ്വാൻസ് 


1204 


മുൻവർഷത്തെ ലാഭം 


946 


ആകെ 


2150 


ആകെ 2150 


സംഘത്തിന്റെ അഡ്മിഷൻ രജിസ്റ്റർ ലഭ്യമല്ലാത്തതിനാൽ അവസാന പൊതുയോഗം വിളിച്ചു ചേർക്കുവാൻ ലിക്വിഡേറ്റർക്ക് 
സാധിച്ചിട്ടില്ല . സൂചന 2 പ്രകാരം സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ എഴുതി തള്ളുന്നതിന് ഉത്തരവ് ലഭിച്ചിട്ടുള്ളതാണ്. 


27 - 8 - 2014 . തീയതിയിലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


തുക 


ഇനം 


തുക 


ഇല്ല. 


ഇല്ല. 


കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മുഖേന ജോയിന്റ് രജിസ്ട്രാറോട് അപേക്ഷിക്കുന്നതിന് 27 -8-2014 -ാം തീയതിയിൽ ലിക്വിഡേറ്റർ 
തീരുമാനിച്ചിട്ടുണ്ട്. 

മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ ഐ .319 -വെള്ളിയാമറ്റം വനിതാ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി എന്നിൽ അർപ്പിതമായ അധികാരം 
ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 ( 3) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ഇടുക്കി ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാറോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചു . 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 

- ( ഒപ്പ്) 
(ജനറൽ) ആഫീസ്, ഇടുക്കി, പൈനാവ്. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


249 


11th Nov. 2014] 


CO -OPERATIVE DEPARTMENT 


232 


ഐ . 319 -ാം നമ്പർ വെള്ളിയാമറ്റം വനിതാ സഹകരണ സംഘം ലിക്വിഡേറ്ററുടെ നടപടിക്രമം 

തീരുമാന നമ്പർ II - തീയതി- 27 - 8 -2014 


ഐ 319 - ാം നമ്പർ വെള്ളിയാമറ്റം വനിത സഹകരണ സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചതിനാൽ കേരള സഹകരണ 
നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന നടപടിക്രമം സ്വീകരിക്കുന്നതിന് തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) മുഖേന സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) അവർകളോട് അപേക്ഷിക്കുന്നതിന് തീരുമാനിച്ചു . 


ലിക്വിഡേറ്റർ, 
വെള്ളിയാമറ്റം വനിതാ സഹകരണ സംഘം/ 

- ക്ലിപ്തം നമ്പർ ഐ . 319 
ബി യൂണിറ്റ് ഇൻസ്പെക്ടർ. 


അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, തൊടുപുഴ. 


REGISTRATION CERTIFICATE 


No. 0 - 6973/2014. 


29th September 2014. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act , 1969 (Act 21 of 1969) that 
the following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co -operative Society under the said Act on the basis of 
limited liability and that the bye-laws of the 
undermentioned society are also hereby registered under 
the said section . 


4. Liability - Limited. 
5 . Area of operation — The whole Panchayat of 

Ernakulam District Except Njarakkal Panchayath . 
6. Main Object — To promote self help -mutual help and 

co - operation among members and also to 

promote Agriculture marketing of its members. 
7. Authorized Share Capital 7 3, 65 ,00 ,000 

( A Class — 30000 Shares of 1,000 each . 
B Class — 1000 Shares of 5,000 each . 

C Class — 30000 Shares of 50 each .) 
- 8. Maximum Borrowing limit - 150 Times of ( paid up 

Share Capital Plus Reserve Fund ). 
- 9. Category as per KCS Act - Rule 15 - 2A Marketing 

Societies 
2 — Primary Marketing Co -operative Societies . 


Categorical Statement 


| 1. Name and Number of the Society - Thirukochi 

Agriculture Production , Processing and 

Marketing Co -operative Society Ltd . No . E -1279. 
2. Date of Registration — 29 -9-2014. 


Office of the Joint Registrar of 
Co -operative Societies (General), 
Kakkanad, Ernakulam. 


( Sd.) 
Joint Registrar (General). 


3. Address 


Aluva -683 101, Ernakulam District. 


- തൃശ്ശൂർ ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 


) സറക 


ാസംവലിം ജ 


ച നട 


o 


[ ഹാജർ: സി . വി . ശശിധരൻ, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 


നമ്പർ എ . ഇ .എൽ. 29 / 81. 


2014 സെപ്റ്റംബർ 29. 


വിഷയം: - സമാപ്തീകരണം- മായന്നൂർ ഗ്രാമധാൻ സർവ്വോദയ സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ. 168 - ന്റെ രജിസ്ട്രേഷൻ 

- റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
സൂചന : - (1) തിരുവനന്തപുരം ജോയിന്റ് രജിസ്ട്രാർ ( ക്രഡിറ്റ്) - ന്റെ 16- 7- 1968 - ലെ ഇ ( 5) 51882 / 67 നമ്പർ ഉത്തരവ്. 

(2) തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ആഫീസർ 2- 12 - 1982- ലെ D2 10861/82 -ാം നമ്പർ കത്ത്. 
(3) 17 -4 -2004- ലെ 168 / 04 നമ്പർ തലപ്പിള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ശുപാർശ. 
(4) തലപ്പിള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ലിക്വിഡേറ്റർ/ പഴയന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 

19 - 2 - 2011 - ലെ 168 / 04 നമ്പർ നടപടിക്രമം. 

(5) തലപ്പിള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 20-9-2014 - ലെ പി.168 /04 നമ്പർ കത്ത്. 
- തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ രൂപീകൃതമായതും, ആർ.168 -ാം നമ്പർ ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ടതുമായ മായന്നൂർ 
ഗ്രാമധാൻ സർവ്വോദയ സഹകരണസംഘം പ്രവർത്തനരഹിതവും, പുനരുദ്ധാരണത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതായ 
സാഹചര്യത്തിൽ സൂചന (1) ഉത്തരവ് പ്രകാരം പഴയന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്റർ ആയി നിയമിച്ചിരുന്നു . എന്നാൽ 
ലിക്വിഡേറ്റർക്ക് സംഘം രേഖകൾ ഒന്നും തന്നെ ചാർജ്ജടുക്കാൻ സാധിച്ചിരുന്നില്ല . ലിക്വിഡേഷനെതിരെ സംഘം ഭാരവാഹികൾ 


250 


11th Nov . 2014 ] 


CO -OPERATIVE DEPARTMENT 


233 


ഗവൺമെന്റ് മുമ്പാകെ അപ്പീൽ ബോധിപ്പിക്കുകയും 28 - 6 - 1972 - ലെ G. 0 .( Rt.) 1524/ 72 -ാം നമ്പർ ഉത്തരവുപ്രകാരം അപ്പീൽ 
തള്ളികളയുകയും ചെയ്തിട്ടുള്ളതാണ്. വടക്കാഞ്ചേരി കോടതിയിലെ 0 . S . 168 /70 നമ്പർ കേസിന്റേയും, തൃശ്ശൂർ കോടതിയിലെ 
AS . 300 / 72 നമ്പർ അപ്പീൽ കേസിന്റേയും തുടർച്ചയായി സംഘം രേഖകൾകണ്ടെത്തുന്നതിന് തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ 
ആഫീസർ മുഖേന അപേക്ഷ നൽകി പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സർച്ച് നടത്തി രേഖകൾ കണ്ടെത്താനാകാതെ 
റവന്യൂ ഡിവിഷണൽ ആഫീസർ 2 - 12 - 1982 - ലെ D2.10861/ 82 നമ്പർ കത്ത് പ്രകാരം സൂചന (2 ) രേഖകൾ കണ്ടെത്താനായില്ലെന്ന് 
അറിയിച്ചിട്ടുള്ളതുമാണ്. 


സൂചന ( 3) കത്ത് പ്രകാരം തലപ്പിള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ സംഘം പ്രവർത്തനത്തിന് ലിക്വിഡേറ്റർക്ക് സാധ്യമല്ലാതെ 
വന്നതിനാൽ സംഘം സമാപ്തീകരണത്തിനും രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനും ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. 


- സൂചന (4) ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്റർ/ പഴയന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ സംഘത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതായി 
പ്രഖ്യാപിച്ചിട്ടുള്ളതും രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് അപേക്ഷിച്ചിട്ടുള്ളതുമാണ്. ഈടാക്കിയെടുക്കുന്നതിന് ആസ്തികളും കൊടുത്തു 
തീർക്കുന്നതിന് ബാധ്യതകളും ഇല്ലാത്തതിനാലും, 16- 7-1968 മുതൽ യാതൊരുവിധ വരവ് ചെലവുകണക്കുകളും ഇല്ലാത്തതിനാലും 
സൂചന ( 5 ) - ലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തലപ്പിള്ളിയുടെ കത്ത് പ്രകാരം സംഘം വക കട വും മുതലുകളും 
ഇല്ലെന്നതിന്റെ അടിസ്ഥാനത്തിലും, കുറവു ചെയ്ത് ബാധ്യതകളും എഴുതി തള്ളുന്ന ആസ്തികളും ഇല്ലാത്ത സാഹചര്യത്തിലും 
തലപ്പിള്ളി സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടേയും ലിക്വിഡേറ്റർ/ പഴയന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറുടേയും ശുപാർശയുടെ 
അടിസ്ഥാനത്തിലും താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

- ഉത്തരവ് 


ആർ. 168 -ാം നമ്പർ മായന്നൂർ ഗ്രാമധാൻ സർവ്വോദയ സഹകരണ സംഘത്തിന്റെ സമാപീകരണം പൂർത്തികരിച്ചുകൊണ്ടുള്ള 
ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, പ്രസ്തുത സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമത്തിലെ 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ആയതു സംബന്ധിച്ച രേഖകൾ 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും പിന്നീട് ഈ ആഫീസിന്റെ മുൻകൂർ അനുമതിയോടെ നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ), തൃശ്ശൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


വയനാട് ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

[ ഹാജർ : കെ . സദാനന്ദൻ, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇൻ- ചാർജ്ജി 


നമ്പർ എ . ഇ .എൽ. 2686 / 2014 . 


2014 സെപ്റ്റംബർ 26 . 


വിഷയം - തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ ഡബ്ല്യ . 278 - 

- സമാപ്തീകരിക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : -- മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 1- 7 -2014 - ലെ 450 / 2012 നമ്പർ കത്ത്. 


തവിഞ്ഞാൽ പഞ്ചായത്ത് പമറി അഗ്രികൾച്ചറൽ കഡിറ്റ് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ ഡബ്ല . 278, 
25 -5 - 2006 - ന് രജിസ്റ്റർ ചെയ്യുകയും 26- 5 - 2006 - ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു . പ്രമോട്ടിംഗ് കമ്മിറ്റിയുടെ കാലയളവിൽ 
സംഘം ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്നതിനെത്തുടർന്ന് സംഘത്തിൽ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരുന്നു . 
വയനാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ഉത്തരവ് പ്രകാരം സംഘം പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ 
സംഘത്തിലെ ദ്വയാംഗത്വമുള്ള അംഗങ്ങളെ സംഘത്തിൽ നിന്നും നീക്കം ചെയ്തതിലൂടെ സംഘത്തിലെ അവശേഷിക്കുന്ന 
അംഗങ്ങളുടെ എണ്ണം 20 ആയി കുറഞ്ഞു . സംഘം രൂപീകൃതമായതിനുശേഷം സംഘത്തിന്റെ നിയമാവലി പ്രകാരമുള്ള ഉദ്ദേശ 
ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള യാതൊരു പ്രവർത്തനവും സംഘാംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന്അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) മാനന്തവാടി സൂചന പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ 
അഡ്മിനിസ്ട്രേറ്ററോ ഇല്ലാത്ത ടി സംഘം പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള സാധ്യതയോ, സാഹചര്യമോ നിലവിലില്ല . ടി 
സംഘത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ആയതിനാൽ ടി സംഘം 
വകുപ്പ് 71 ( 2) പ്രകാരം സമാപീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. 


- അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) മാനന്തവാടിയുടെ സൂചന പ്രകാരമുള്ള ശുപാർശകളും ഇതു സംബന്ധിച്ചുള്ള രേഖകളും 
കേരള കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വകുപ്പുകളുടേയും ചട്ടങ്ങളുടേയും ടി സംഘത്തിന്റെ ബൈലോയുടേയും 
അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിച്ചു . മാനന്തവാടി താലൂക്കിൽ തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രവർത്തനപരിധിയായി ഒരു പുതിയ 
അഗ്രികൾച്ചറൽ ഇംപൂവ്മെന്റ് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ യഥാവിധി ഈ ആഫീസിൽ ലഭിച്ചിട്ടുണ്ട്. 
ടി താലൂക്കിൽ ടി പഞ്ചായത്ത് പ്രവർത്തന പരിധിയായി മേൽ സംഘം നിർജ്ജീവാവസ്ഥയിൽ തുടരുന്നത് ടി പ്രദേശത്ത് ഇതേ 
കാറ്റഗറിയിൽപ്പെട്ട വിജയ സാധ്യതയുള്ള നിർദ്ദിഷ്ട സംഘം രജിസ്റ്റർ ചെയ്യുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നു . സംഘത്തിലെ 
അംഗങ്ങളുടെ എണ്ണം 25 - ലും കുറവായതിനാൽ, ആ തീയതി മുതൽ സംഘത്തിന്റെ സഹകരണ സംഘമെന്ന നിലയിലുള്ള 
രജിസ്ട്രേഷൻ നിയമപരമായി നിലനില്ക്കുന്നില്ല . 
Gaz. No. 44 /2014 /DTP ( Co - operative ). 

251 


11th Nov. 2014] 


CO -OPERATIVE DEPARTMENT 


234 


- മേൽ വിശ ദീ ക രിച്ചിട്ടുള്ള സാഹ ചര്യ ങ്ങ ളുടെ അടി സ്ഥാ ന ത്തിലും സഹ ക രണ സംഘ ങ്ങ ളുടെ രൂപീകരണം 
മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 97 -ാം ഭരണ ഘടനാ ഭേദഗതി നിലവിൽ വന്നിട്ടുള്ളതിനാലും ടി സംഘം 
സമാപ്തീകരിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 


1969 - ലെ കേരള കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വകുപ്പ് 71( 2 ) ( എ ) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ 
ഡബ്ല . 278 - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . 

സഹകരണ നിയമം വകുപ്പ് 72 ( 1) അനുസരിച്ച് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - നെ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

ഉത്തരവ് തീയതിയിലെ സംഘത്തിന്റെ കടധനപ്പട്ടിക ലിക്വിഡേറ്റർ തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകലവിധ മുതലുകളും, 
റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതുമാണ്. മേൽ പ്രകാരം ഏറ്റെടുക്കുന്ന റിക്കാർഡുകളുടെയും, മുതലുകളുടെയും പട്ടികയുടെ ഒരു 
കോപ്പി ഈ ഓഫീസിൽ യഥാസമയം സമർപ്പിക്കേണ്ടതാണ്. 


- കേരള സഹകരണ നിയമം 83 -ാം വകുപ്പിലെ സമയ പരിധിക്ക് വിധേയമായി ലിക്വിഡേറ്റർ നടപടികൾ ആരംഭിക്കേണ്ടതും ഈ 
ഉത്തരവ് തീയതി മുതൽ 3 മസത്തിനകം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അന്തിമ സമാപ്തീകരണ റിപ്പോർട്ട് 
സമർപ്പിക്കേണ്ടതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) ഓഫീസ്, നോർത്ത് കൽപ്പറ്റ, 
വയനാട്. 


- (ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


252 


